Regn . No. KERBIL /2012 / 45073 
dated 5 -9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNO 


കര 


രള സർക്ക 
NMENT OF 


മാർ 


S 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No . 


4th June 2013 

2013 ജൂൺ 4 
14th Jyaishta 1935 
1935 ജ്യേഷ്ഠം 14 


- 23 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IV 


Private Advertisements and Miscellaneous 

Notifications 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 

വസ്തു വിൽപ്പന വിജ്ഞാപനം 
നമ്പർ എ3-273/ സി.ആർ. 

2013 ഫെബ്രുവരി 14 . 
- കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 273 / RA നമ്പരായി 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള കണ്ണൂർ ജില്ല , കണ്ണൂർ താലൂക്ക്, മാട്ടൂൽ 
വില്ലേജ്, ഹയാത്തുൽ ഇസ്ലാം മദ്രസ്സയ്ക്ക് അവകാശപ്പെട്ടതും 
പഴയങ്ങാടി സബ് രജിസ്ട്രാർ ഓഫീസിലെ 3133 / 1982 -ാം 
നമ്പർ ആധാര പ്രകാരമുള്ള തു മാ യ മാട്ടൂൽ വില്ലേജ് 
റീ. സ . നമ്പർ 276/ 2- ൽ 12 സെന്റിൽപ്പെട്ട 3 സെന്റ് വസ്തുവും 
പഴയങ്ങാടി സബ് രജിസ്ട്രാർ ഓഫീസിലെ 1527 / 1982 -ാം 
നമ്പർ ആധാര പ്രകാരമുള്ള തു മാ യ മാട്ടൂൽ വില്ലേജ് 
റീ. സ . നമ്പർ 301/ 6- ൽ 17 സെന്റ് വസ്തുവുംവിൽപ്പന നടത്തു 
ന്നതിനും വിൽപ്പന നടത്തി ലഭിക്കുന്ന തുക ഉപയോഗിച്ച് 
വഖഫ് സ്ഥലത്ത് കെട്ടിടം എടുക്കുവാനും വാടക ഇനത്തിൽ 
വരു മാ ന മു ണ്ടാ ക്കു വാ നും തീരു മാ നിച്ചിട്ടു ള്ള തി നാൽ 
വിൽപ്പനയ്ക്ക് അനുമതി നൽകണമെന്ന് വഖഫ് പ്രസിഡന്റ് 
അപേക്ഷിച്ചിട്ടുണ്ട്. 


മേൽ പ്രകാരമുള്ള വിൽപ്പന സംബന്ധിച്ച് ആർക്കെങ്കിലും 
എന്തെങ്കിലും അഭിപ്രായമോ ആക്ഷേപമോഉണ്ടെങ്കിൽ ആയത് 
ഈ വിജ്ഞാ പനം പസി ദ്ധീക രിച്ച തീയതി മുതൽ 15 
ദിവസത്തിനകം ഓഫീസർ ഇൻ ചാർജ്ജറുടെ പേരിൽ കേരള 

സ്റ്റേറ്റ് വഖഫ് ബോർഡ്, ഡിവിഷണൽ ഓഫീസ്, ഡെൽറ്റ 
ടവർ, താണ പി . ഒ . , കണ്ണൂർ - 12 എന്ന വിലാ സ ത്തിൽ 
രേഖാമൂലം അറിയിക്കേണ്ടതാണ്. നിശ്ചിത സമയപരിധി കഴിഞ്ഞ് 
ലഭിക്കുന്ന ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും യാതൊരു കാരണ 
വശാലും പരിഗണിക്കുന്നതല്ലെന്ന് അറിയിച്ചുകൊള്ളുന്നു . 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 
ഡിവിഷണൽ ഓഫീസ്, 
ഡെൽറ്റ ടവർ, താണ്, 
കണ്ണൂർ. 


( ഒപ്പ്) 
ഓഫീസർ ഇൻ ചാർജ്ജ്. 


